Kerala Gazette No. 43 dated 28th October 2008 . 
PART III 


FOREST DEPARTMENT 


OFFICE OF THE CUSTODIAN (ECOLOGICALLY FRAGILE LANDS) & 
CHIEF CONSERVATOR OF FORESTS (BIO DIVERSITY CELL ), 

THIRUVANANTHAPURAM 

ERRATUM NOTIFICATION 


No. EFL12 - 252 /06 . 


19th September 2008. 


It is hereby notified for the information of the public that the errors crept in Column Nos. 6 and 8 detailed under 
Sl. No. 6 and 10 to the Notification No . C4-21437/2000 dated 20 -10-2000 and published in Kerala Gazette No. 1, Volume 46 
dated 2 - 1- 2001 is corrected as shown in the Schedule below : 


SCHEDULE 


Boundaries 


Sl . 
No . 


District 


Taluk 


Forest 


Range 
D 


East 


South 


West 


Sy. No. Extent in 
Locality Village with sub Hectares North 

division (approx.) 
(6) (7) (8) (9) (10 ) 


(1) 


(2) 


(3) 


(4) 


(5) 


( 11) 


( 12) 


(13) 


Mannarkkad 


Palakkad 


Mannarkkad 


Mannarkkad 


2089/Pt. 


7.3 


Inchikunnu Malavaram 


Palakkayam 


Vested 
Forests 


Private 
Land 


Private 
Land 


Vested 
Forests 


Palakkad 


Mannarkkad 


Mannarkkad 


Mannarkkad 


Inchikunnu Malavaram 


Palakkayam 


2080 /Pt. 


8.09 


Vested 
Forests 


Vested Vested 
Forests Forests 


Private 
Land 


( Sd .) 


Custodian (Ecologically Fragile Lands) & 
Chief Conservator of Forests (Bio Diversity Cell). 


Thiruvananthapuram . 


200 


Explanatory Note 


( This does not form part of the notification , but is intended to indicate the general purpose.) 


The land as per the schedule above was originally notified under Section 3 (3 ) of the Kerala Forest ( Vesting and 
Management of Ecologically Fragile Lands ) Ordinance, 2000 vide Notification No. C4 -21437/2000 dated 20 -10 - 2000 and 
published in Kerala Gazette No . 1, dated 2 -1 -2001 as Sl. No. 6 and 10. In that Notification , Locality and Survey Numbers 
were shown erroneously whereas the correct details in respect of the land notified as Ecologically Fragile Land are shown 
in the revised schedule as above. Hence this Erratum Notification is published with the intention to achieve the above 
objective. 


Gaz . No. 43 /2008 /DTP. (Forest) 


തിരുവനന്തപുരം ഡിവിഷൻ 

സ്വീകരിക്കുന്നതായിരിക്കുമെന്ന വിവരം ഇതിനാൽ അറിയിച്ചു 

കൊള്ളുന്നു . 
നോട്ടീസ് 

പിടിച്ചെടുത്ത തീയതി 29 - 5- 2004. 
നമ്പർ ജി . 3305 / 04. 

2008 സെപ്റ്റംബർ 25. വാഹന നമ്പർ ഇനം- കെ .എൽ. 02 2196 ഓട്ടോറിക്ഷ . 
-- തിരുവനന്തപുരം ഫോറസ്റ്റ് ഡിവിഷന്റെ കീഴിലുള്ള തടിയുടെ വിവരം- ചന്ദനം (19 കി . ഗ്രാം ) 
പാലോട് റെയിഞ്ചിലെ ഒ. ആർ. 21/ 04 -ാം നമ്പർ കേസ്സിൽ 

മേ ൽ പ്പറഞ്ഞ തടിയെ സംബ ന്ധി ക്കുന്ന കൂടു തൽ 
ഉൾപ്പെട്ടിട്ടുള്ള താഴെ പറഞ്ഞിരിക്കുന്ന തടിയുടെ അവകാശികൾ 

വിവരങ്ങൾ പാലോട് റെയിഞ്ച് ഓഫീസിൽ നിന്നും അറിയാവു 
ആരെങ്കിലും ഉണ്ടങ്കിൽ ടി തടിയുടെ ഉടമസ്ഥാവകാശം 
തെളിയിക്കുന്നതിന് ആവശ്യമായ രേഖകൾ സഹിതം ഈ 

ന്നതാണ്. 
നോട്ടീസ് പ്രസിദ്ധപ്പെടുത്തി പതിനഞ്ച് ദിവസങ്ങൾക്കകം 
തിരുവനന്തപുരം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ മുമ്പാകെ ഡിവിഷണൽ 

( ഒപ്പ്) 
ഹാജരാകേണ്ടതാണ്. അല്ലാത്ത പക്ഷം കേരള വനം നിയമം - ഫോറസ്റ്റ് ഓഫീസ്, 

ഡിവിഷണൽ ഫോറസ്റ്റ് 
1961 - ലെ 69 -ാം വകു പ്പു പ്ര കാരം ടി തടി കൾ 

തിരുവനന്തപുരം. 

ഓഫീസർ. 
സർക്കാരിന്റേതാണെന്ന നിഗമനത്തിൽ അനന്തര നടപടികൾ 


PUNALUR DIVISION 


TENDER /AUCTION NOTICE 


No . PA2- 4074/2007 . 


3rd October 2008 . 


It is hereby notified for the information of the public that the produces as per the schedule below , collected by final 
felling in 1967 Teak - Elavu plantation , Cherukadavu , 1967 Teak - Elavu plantation , Mampazhathara and 1968 Teak - Elavu 
plantation , Vepinkulam in Pathanapuram Range of this Division will be sold in public tender/auction at the site at the time 
and place mentioned in the schedule by the Divisional Forest Officer, Punalur or any other officer duly authorized by him 
subject to the conditions published in Kerala Gazette No. 26 dated 24 -6 - 2008 by the Chief Conservator of Forests (P ) Vide 
Letter No. Pro ( 5) 2613 / 08 dated 17- 6 - 2008 . 


SCHEDULE I 


Name of Plantation 
Range 


Class and Quantity of Materials 


Site of 
stacking 


Date, time, bid place EMD 

of auction - Rs. 


20 ,000 


Pathanapuram 


1968 Teak - Elavu 
Plantation , 
Vepinkulam 


Teak poles IC 

IIC 
III 
IV 

- V 
Teak billets 
Jungle wood 
fire wood 


736 Nos . 
416 
625 ,, 
1165 , 
1010 ,, 
95 MT 
10MT 


Mampazhathara DumpingDepot 


14-11- 2008 , 10a. m . at 
Mampazhathara 
Dumping Depot 


10,000 


Alternate Auction Date 


19 - 11 - 2008 


SCHEDULE II 


Class and Quantity of Materials 


Name of Name of Plantation 
Range 


Site of 
stacking 


Date, time, bid place EMD 

of auction - Rs. 


Pathanapuram 


1967 Teak - Elavu 
Plantation, 
Mampazhathara 


Mampazhathara Dumpingdepot 


20,000 


14- 11- 2008 , 10a. m . at 
Mampazhathara 
Dumping Depot 


Teak poles IC 


35 Nos. 


Alternate AuctionDate - 19 -11- 2008. 


SCHEDULE III 


Class and Quantity of Materials 


EMD 


Name of Name of Plantation 
Range 


Site of 
stacking 


Date , time, bid place 

of auction 


- Rs. 


20,000 


Pathanapuram 


1967 Teak - Elavu 
Plantation , 
Cherukadavu , 1967 
Teak - Elavu 
Plantation 
Mampazhathara 


Teak poles IC 53 Nos . 

IC 15 , 
III 648 , 
IV 88 ,, 

V 12 , 
Teak billets 5 .8 MT 
Jungle wood 552.85 MT 
fire wood 


Mahadevarmon DumpingDepot 


14 -11 -2008, 2 p . m . 
at Mahadevarmon 
Dumping Deport 


10 ,000 


Alternate Auction Date 19 -11-2008. 

In case the date of auction happens to be a holiday, the sale will be conducted in the next working day at the time and 
place mentioned in the notification . If the tender auction could not be conducted on the notified date due to any other reason or if all 
the produce put for the tender/auction could not be sold on the above notified date , the same shall be conducted on 19 - 11- 2008 
at the same time and place mentioned in the notification . In addition to the above, the produce delivered at the dumping depots 
till the date of tender /auction will also be included in the auction . More details can be had either from Range Office , 
Pathanapuram or the Office of the undersigned during working hours or in the Kerala Forest Website 
www .keralaforest.org . 

Tender form can be had from the office of the under signed till 1 p.m . on the day before the auction date on payment 
of Rs. 100 + VAT . The last date and time of receipt of tender is at 9 a.m . on the auction date. 

പുനലൂർ ഡിവിഷനിലെ പത്തനാപുരം റെയിഞ്ചിലെ അമ്പനാർ സെക്ഷനിലെ 1967 തേക്ക് ഇലവ് തോട്ടം മാമ്പഴത്തറ, തേക്ക് 
ഇലവ് തോട്ടം ചെറുകടവ്, 1968 തേക്ക് ഇലവ് തോട്ടം വേപ്പിൻകുളം എന്നിവയിൽ നിന്നും ശേഖരിച്ചിട്ടുള്ളതും താഴെപ്പട്ടികയിൽ 
പറയുന്നതുമായ ഉൽപ്പന്നങ്ങൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ 17 - 6 - 2008 - ലെ പാ .(5 )2613/ 08 നമ്പരിൽ 24 - 6 - 2008 - ലെ കേരള 
ഗസറ്റ് നമ്പർ 26 - ൽ വിവരിക്കുന്ന ദർഘാസ്/ ലേലവ്യവസ്ഥകൾക്ക് വിധേയമായി പുനലൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ 
ടിയാൻ അധികാരപ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥനോ പട്ടികയിൽ പറയുന്ന സ്ഥലത്തും സമയത്തും വച്ച് പരസ്യമായി ദർഘാസ്/ ലേലം 
ചെയ്ത് വിൽക്കുന്നതാണ്. 


പട്ടിക 1 


റെയിഞ്ചിന്റെ 

പേര് 


തോട്ടത്തിന്റെ 
പേര് 


- ഉൽപ്പന്നത്തിന്റെ ഇനം 

അളവ് മുതലായവ 


തേക്കു കഴകൾ 
വിറക് അട്ടിവച്ചി 
രിക്കുന്ന സ്ഥലം 


ലേലത്തീയതി നിരത 
ലേലസമയം ദ്രവ്യം 
ലേലസ്ഥലം രൂപ് 


പത്തനാപുരം 


20,000 


1968 തേക്ക് 
ഇലവ് തോട്ടം, 
വേപ്പിൻകുളം 


I സി .. 
II സി 
III സി 
M 
V .. 
തേക്ക് .. 
ബില്ലറ്റ് 
കാട്ടു .. 
വിറക് 


736 എണ്ണം മാമ്പഴത്തറ 
416 എണ്ണം ഡമ്പിംഗ് 
625 എണ്ണം 

ഡിപ്പോ 
1165 എണ്ണം 
1010 എണ്ണം 
- 95 . 00 മെ . ടൺ 


14 - 11 - 2008 
രാവിലെ10 
മണിക്ക് 
മാമ്പഴത്തറ 
ഡമ്പിംഗ് 
ഡിപ്പോ 


10 .00 മെ .ടൺ 


10 , 000 


പകരം ലേലത്തീയതി - 19 -11- 2008. 


റെയിഞ്ചിന്റെ 


തോട്ടത്തിന്റെ 
പേര് 


പട്ടിക 2 
ഉൽപ്പന്നത്തിന്റെ ഇനം 
അളവ് മുതലായവ 


പേര് 


- തേക്കു കഴകൾ 
വിറക് അട്ടിവച്ചി 
രിക്കുന്ന സ്ഥലം 


ലേലത്തീയതി നിരത 
ലേലസമയം ദ്രവ്യം 
ലേലസ്ഥലം രൂപ് 


പത്തനാപുരം 


- 20, 000 


1967 തേക്ക് 
ഇലവ് തോട്ടം, 
മാമ്പഴത്തറ 


തേക്ക് കഴകൾ 
I സി . 35 എണ്ണം 


| മാമ്പഴത്തറ 
ഡമ്പിംഗ് 
ഡിപ്പോ 


14 - 11 - 2008 
രാവിലെ10 
- മണിക്ക് 
മാമ്പഴത്തറ 
ഡമ്പിംഗ് 
ഡിപ്പോ 


പകരം ലേലത്തീയതി- 19 - 11 - 2008 . 


പട്ടിക 3 


റെയിഞ്ചിന്റെ 

പേര് 


തോട്ടത്തിന്റെ 
പേര് 


ഉൽപ്പന്നത്തിന്റെ ഇനം 
അളവ് മുതലായവ 


തേക്കു കഴകൾ/ ലേലത്തീയതി നിരത 
വിറക് അട്ടിവച്ചി ലേലസമയം ദ്രവ്യം 
രിക്കുന്ന സ്ഥലം ലേലസ്ഥലം രൂപ് 


പത്തനാപുരം 


20 ,000 


1967 തേക്ക് 

I സി . 53 എണ്ണം മഹാദേവർമൺ 
ഇലവ് തോട്ടം, II സി 

- 15 എണ്ണം ഡമ്പിംഗ് 
ചെറുകടവ III സി . 648 എണ്ണം 

ഡിപ്പോ 
V 

. 88 എണ്ണം 
V 

.. 12 എണ്ണം 
-- തേക്ക് ബില്ലറ്റ് . 5. 8 മെ .ടൺ 
1967 തേക്ക് 

-- കാട്ടു .. 552. 85 മെ .ടൺ 
ഇലവ് തോട്ടം 

വിറക് 
മാമ്പഴത്ത 


| 14 - 11 - 2008 
ഉച്ചയ്ക്ക് 2 

മണിക്ക് 
മഹാദേവർമൺ 

ഡമ്പിംഗ് 
ഡിപ്പോ 


10 , 000 


പകരം ലേലത്തീയതി - 19 - 11 - 2008 . 


Divisional Forest Office, 
Punalur. 


(Sd.) 
Divisional Forest Officer. 
(For and on behalf of Governor of Kerala ) 


സാമൂഹ്യ വനവൽക്കരണ വിഭാഗം, ആലപ്പുഴ 

ദർഘാസ്/ ലേലപ്പരസ്യം 
നമ്പർ എ3. 564/ 96. 

- 2008 സെപ്റ്റംബർ 24. 
- ആലപ്പുഴ സാമൂഹ്യ വനവൽക്കരണ വിഭാഗത്തിൽ കണ്ടം 
ചെയ്ത സർക്കാർ വാഹനങ്ങൾ താഴെ പട്ടികയിലുള്ളവ അവ 
കിടക്കുന്ന സ്ഥലത്ത്തൽസമയത്തുള്ള അവസ്ഥയിലും സ്ഥിതി 
യിലും വാങ്ങുന്നതിന് മുദ്രവച്ച ദർഘാസുകൾ 2008 നവംബർ 
10 -ാം തീയതി പകൽ 1 മണിവരെ സ്വീകരിക്കുന്നതാണ്. അന്നേ 
ദിവസം പകൽ 3 മണിക്ക് സ്ഥലത്ത് ഹാജരുള്ള ദർഘാസുകാരെ 
ഉൾപ്പെടുത്തി ആലപ്പുഴ സാമൂഹ്യ വനവൽക്കരണ വിഭാഗം 
അ സി സ്റ്റാന്റ് ഫോറസ്റ്റ് കൺസർവേറ്ററോ അദ്ദേഹം 
അധികാ ര പ്പെടു ത്തുന്ന ഉദ്യോഗസ്ഥനോ ആല പ്പു ഴ യിലെ 
കൊമ്മാ ടി യി ലു ള്ള സാ മു ഹ്യ വ ന വ ൽ ക്ക രണ വിഭാഗം 
ഡിവിഷനിൽ വച്ച് ലേലം ചെയ്യുന്നതും ദർഘാസുകൾ തുറന്നു 
പരിശോധിക്കുന്നതുമായിരിക്കും. സാങ്കേതിക കാരണങ്ങളാൽ 
അന്നേ ദിവസം ദർഘാസ്/ ലേലം നടക്കാതെ വന്നാൽ ഈ 
പ്രകിയ 2008 നവംബർ 24 -ാം തീയതി ഇതേ സമയങ്ങളിൽ 
നടത്തുന്നതായിരിക്കും. ടെൻഡർ ഫോറം അന്നേ ദിവസം 
പകൽ 12 മണിവരെ നൽകു ന്ന താ ണ്. ലേല ത്തിലോ 
ദർഘാസിലോ ഏറ്റവും കൂടുതൽ തുക വിളികേട്ടവരുടെ/ രേഖ 
പ്പെടുത്തിയവരുടെ പേരിൽ ലേലം/ ദർഘാസ് താൽക്കാലികമായി 
ഉറപ്പിക്കുന്നതുമായിരിക്കും. 

പട്ടിക 


ബന്ദ്, അവധി തുടങ്ങിയ അപ്രതീക്ഷിത കാരണങ്ങളാൽ 
ദ ർ ഘാസ്/ ലേലം നട ത്തു വാൻ സാധിക്കാതെ വന്നാൽ 
തൊട്ടടുത്ത പ്രവൃത്തി ദിവസം ടി സമയങ്ങളിൽ ദർഘാസ് 
ലേലം ചെയ്യുന്നതായിരിക്കും. ദർഘാസ് ഫോറം ദർഘാസ്/ ലേല 
ദിവസം ഉച്ചക്ക് 12 മണിവരെ ലഭിക്കും. നിരതദ്രവ്യം ഓരോ 
വാഹ ന ത്തിനും 1000 ( ആയിരം) രൂപ വീതം. ദർഘാസ് 
ഫോറത്തിന്റെ വില 150 (നൂറ്റി അൻപത്) രൂപ + വിൽപ്പന 
നികുതി. വാഹനത്തിന് നൽകുവാൻ ഉദ്ദേശിക്കുന്ന കൂടിയ വില 
ദർഘാസ് ഫോറത്തിൽ വ്യക്തമായി അക്കത്തിലും അക്ഷര 

ത്തിലും രേഖപ്പെടുത്തേണ്ടതാണ്. ദർഘാസ് നൽകുന്ന വാഹന 
- ത്തിന്റെ നമ്പർ കവറിനു പുറത്ത് എഴുതിയിരിക്കണം. ദർഘാസ് 
നൽകിയ വാഹ ന ത്തിന്റെ ലേല ത്തിൽ മാത്രമേ അ ത തു 
ദർ ഘാ സു കാ രനു പങ്കെടു ക്കു വാൻ സാധിക്കു ക യു ള്ളൂ . 
ലേലത്തിൽ/ ദർഘാസിൽ പങ്കെടുക്കുവാൻ ഉദ്ദേശിക്കുന്നവർ 
അവരെ തിരിച്ച റി യു വാൻ ആ വ ശ്യ മായ ഏതെങ്കിലും 
ആധികാരിക രേഖ ഹാജരാക്കേണ്ടതാണ്. ഓരോ വാഹനത്തിനും 
10, 000 ( പ തി നാ യി രം ) രൂപ യിൽ കുറ യു ന്ന പക്ഷം 
തുക മുഴുവനായും ലേലദിവസം ഒടുക്കേണ്ടതാണ്. 10 ,000 
- ( പതിനായിരം ) രൂപയിൽ കൂടുന്ന പക്ഷം 10,000 ( പതിനായിരം) 
രൂപ ലേലദിവസംതന്നെ അടയ്ക്കേണ്ടതാണ്. 


ലേല നിബന്ധനകൾ 


ഇനം 


കമ 
നമ്പർ 


രജിസ്റ്റർ 
നമ്പർ 


ഇപ്പോൾ സൂക്ഷിച്ചി 
ച്ചിരിക്കുന്ന സ്ഥലം 


എൻഫീൽഡ് KRA 7129 
മോട്ടോർ 

സൈക്കിൾ 
1984 മോഡൽ 


ആലപ്പുഴയിലെ 
കൊമ്മാടിയിലുള്ള 
സാമൂഹ്യ വന 
വൽക്കരണ വിഭാഗം 


1. ഓരോ വാഹന ത്തിനും വെവ്വേറെ ദർഘാസു കൾ 
നൽകേണ്ടതാണ്. 

| 2 . ബന്ധപ്പെട്ട റെയിഞ്ചാ ഫീസറുടെ/ഉദ്യോഗസ്ഥന്റെ 
അനുമതിയോടെ വാഹനങ്ങൾ പരിശോധിച്ച് അവയുടെതത്സമയ 
അവസ്ഥ ബോദ്ധ്യപ്പെടേണ്ടതാണ്. ദർഘാസുകൾ/ ലേലം കഴിഞ്ഞു 
ലഭിക്കുന്ന പരാതികൾ സ്വീകരിക്കുന്നതല്ല . 

- 3. ലേലം/ ദർഘാസുകളിൽ വെച്ച്ഏറ്റവും കൂടുതൽ തുക 
രേഖപ്പെടുത്തുന്ന വാഗ്ദാനം ചെയ്യുന്നവരുടെ പേരിൽ ലേലം/ 
ദർഘാസ് താൽക്കാലികമായി ഉറപ്പിക്കുന്നതാണ്. മറ്റു ദർഘാസു 
കാരുടെ നിരതദ്രവ്യം ദർഘാസ്/ ലേല ദിവസം തന്നെ തിരികെ 
നൽകുന്നതാണ്. 

4. ദർഘാസ്/ ലേല സംഖ്യ ഓരോ വാഹനത്തിനും 10 ,000 
( പതിനാ യി രം ) രൂപയോ അതിൽ കുറവോആണെങ്കിൽ 


മഹീന്ദ്ര 


KRZ 4697 


ജീപ്പ് 


ആലപ്പുഴയിലെ 
കൊമ്മാടിയിലുള്ള 
സാമൂഹ്യ വന 
വൽക്കരണ വിഭാഗം 


1984 മോഡൽ 


13. മേൽപ്പറഞ്ഞവ കൂടാതെ നിലവിലുള്ള 16 -12 - 2003 - ലെ 
ഗസറ്റു വിജ്ഞാപനപ്രകാരം ദർഘാസ്/ ലേല വ്യവസ്ഥകളും 
ഇതിനും ബാധകമായിരിക്കും. 

( ഒപ്പ്) 
സാമൂഹ്യ വനവൽക്കരണ് അസിസ്റ്റന്റ്കൺസർവേറ്റർ 
വിഭാഗം, ആലപ്പുഴ. 

ഓഫ് ഫോറസ്റ്റ്. 
( കേരള ഗവർണ്ണർക്കുവേണ്ടി) 


PALAKKAD DIVISION 


TENDER /AUCTION SALE NOTICE 
No. 02. OR 17/ 04 . 

- 29th September 2008. 
It is hereby notified for the information of the public 
that the Tender/Auction sale of Machineries ( shown in 
the appended schedule ) involved in the OR . 17 /04 of 
Walayar Forest Range and confiscated to Government 
vide Order No. 02.OR . 17/04 dated 25 - 1 -2006 of Divisional 
Forest Officer, Palakkad will be conducted by the 
Divisional Forest Officer, Palakkad or any other Officer 
authorized by him on 6 - 11- 2008 . 


നിരതദ്രവ്യം കഴിച്ചുള്ള ബാക്കിമുഴുവൻ തുകയും ദർഘാസ്/ ലേല 
ദിവസം തന്നെ ഒടുക്കേണ്ടതാണ്. 10 ,000 രൂപയിൽ കൂടുതലാ 

ണെങ്കിൽ ലേലസംഖ്യയുടെ പകുതി തുക കുറഞ്ഞത് 10 ,000 
( പതിനായിരം ) രൂപ നിരതദ്രവ്യംഉൾപ്പെടെ ദർഘാസ്ദിവസംതന്നെ 
ഒടുക്കേണ്ടതും ബാക്കി തുകയും നികുതികളും ദർഘാസ്/ ലേലം 
അംഗീകരിച്ച് അറിയിപ്പ് കിട്ടി 15 ( പതിനഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ 
ഒടുക്കി വാഹനം ഏറ്റെടുക്കേണ്ടതാണ്. ഇപ്രകാരം ബാക്കി തുക 
ഒടുക്കി വാഹനം ഏറ്റെടുക്കാതെ വന്നാൽ ദർഘാസുകാരൻ/ ലേല 
ക്കാ രൻ രേഖാമൂലം ആവശ്യപ്പെടുന്നപക്ഷം ബാക്കി തുക 
ഒടുക്കാനും വാഹനം നീക്കം ചെയ്യാനും പതിനഞ്ച് ദിവസംകൂടി 
അനുവദിക്കു ന്നതാണ്. ഇപ്രകാരം ദീർഘിപ്പിച്ചു നൽകേണ്ട 
കാലത്തേക്ക് ബാക്കി തുകയ്ക്ക് 18 ( പതിനെട്ട്) ശതമാനം 
പലിശയും ദിവസം 20 ( ഇരുപത്) രൂപ ക്രമത്തിൽ തറവാടകയും 
ഈടാക്കുന്നതാണ്. ദീർഘിപ്പിച്ചു നൽകുന്ന കാലാവധി ഒരു 
ദിവസത്തേക്കാണെങ്കിൽ പോലും പലിശ ഒരു മാസത്തേക്ക് 
കണക്കാക്കുന്നതായിരിക്കും. 

5. മേൽപ്പറഞ്ഞ പ്രകാരം ദീർഘിപ്പിച്ചു നൽകിയ കാലാവ 
ധിക്കുള്ളിലും ബാക്കി തുക ഒടുക്കി വാഹനം നീക്കം ചെയ്യുന്നി 
ല്ലായെങ്കിൽ ടി വാഹനം ദർഘാസുകാരന്റെ നഷ്ടോത്തര 
വാ ദി ത്വ ത്തിൽ പുനർ ലേലം/ ദർഘാസ് അടിസ്ഥാ ന ത്തിൽ 
വിൽക്കുന്നതും, വീഴ്ച വരുത്തിയ ദർഘാസുകാരൻ സർക്കാരി 
ലേക്ക് ഒരുക്കിയിട്ടുള്ള തുക സർക്കാരിലേക്ക്കണ്ടുകെട്ടുന്നതും 
പുനർ ലേ ത്തിന് ദർഘാസിന് ഉണ്ടാകുന്ന നഷ്ടം ആദ്യ 
വീഴ്ചക്കാരനിൽനിന്നും നിയമാനുസരണം ഈടാക്കുന്നതു 
മായിരിക്കും. 
- 6. കൂടുതൽ തുക വാഗ്ദാനം ചെയ്യുന്ന ദർഘാസ്/ 
ലേ ക്കാ രൻ മേൽപ്പറഞ്ഞ പ്രകാരം ദർഘാസ്/ ലേല തുക 
ഒടുക്കുന്നതിന് തയ്യാറാകുന്നില്ലായെങ്കിൽ ടിയാൻ ഒടുക്കിയ 
നിരതദ്രവ്യ സംഖ്യ സർക്കാരിലേക്ക് കണ്ടുകെട്ടുന്നതും 5 -ാം 
ഖണ്ഡികയിൽ പറഞ്ഞപ്രകാരം ടിയാന്റെ പേരിൽ നടപടികൾ 
കൈക്കൊള്ളുന്നതുമായിരിക്കും. 
| 7. ദർഘാസ്/ ലേലം പി. സി. സി. എഫിന്റെ അംഗീകാര 
ത്തിന് വിധേയമാണ്. 

8. ദർഘാസ്/ ലേലം സ്വീകരിക്കുന്നതിനും ആവശ്യമെങ്കിൽ 
കാരണം കാണിക്കാതെ നിരസിക്കുന്നതിനും ഉള്ള അധികാരം 
ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമാണ്. 

9. ദർഘാസ് തുറക്കുന്ന ലേലം നടത്തുന്ന ദിവസം പണി 
മുടക്കോ പൊതു അവധിയോ പ്രഖ്യാപിക്ക പ്പെടു ക യോ 
മറ്റേതെങ്കിലും കാരണവശാൽ ലേലം/ ദർഘാസ് നടത്തുവാൻ 
കഴിയാതെ വരികയോ ചെയ്താൽ അടുത്ത പ്രവർത്തി ദിവസം 
നിശ്ചിത സ്ഥലത്തും സമയത്തുംദർഘാസുകൾ സ്വീകരിക്കുന്നതും 
തുറക്കുന്നതും/ ലേലം നടത്തുന്നതുമായിരിക്കും. 

10 . ദർഘാസ് ഫോറം ആവശ്യമുള്ളവരും ലേലത്തിൽ 
പങ്കെടുക്കാനാഗ്രഹിക്കുന്നവരും അവരെ തിരിച്ചറിയുന്നതിന് 
ബന്ധ പ്പെട്ട വില്ലേജ് ഓഫീസർ നൽകിയ കയ്യൊപ്പ് 
സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റോ മറ്റ്ആധികാരിക രേഖകളോ 
സഹിതം അപേക്ഷിക്കാവുന്നതാണ്. 

11. യാതൊരു കാരണവും കാണിക്കാതെതന്നെഏതെങ്കിലും 
വാഹനം ലേലത്തിൽനിന്നും ഒഴിവാക്കുന്നതിനും ലിസ്റ്റിൽപ്പെടാത്ത 
പുതിയവ ചേർക്കുന്നതിനും ലേല / ദർഘാസ്ദിവസം മാറ്റിവെക്കാ 
നു മുള്ള അധികാരം സോഷ്യൽ ഫോറസ്ട്രി അസിസ്റ്റന്റ് 
കൺസർവേറ്ററിൽ നിക്ഷിപ്തമായിരിക്കും. 

- 12. ലേല ദർഘാസിന്മേൽ നിയമപ്രകാരവും വനംവകുപ്പിലെ 
നിലവിലുള്ളചട്ടപ്രകാരം ഉള്ള പോസ്റ്റ്ഓഫർ സൗകര്യം ലഭ്യമാ 
യിരിക്കും. 10 - 11- 2008 - ലെ ലേലത്തിൽ വിളികൊള്ളാത്ത വാഹന 
ങ്ങളും മതിയായ വില ലഭിക്കാത്ത വാഹനങ്ങളും തുടർ ലേല 
തീയതിയായ 24 - 11 - 2008- ന് ലേലം നടത്തുന്നതായിരിക്കും. 
Gaz. No . 43/2008/DTP. (Forest) 


The Tender / Auction sale will be as per the sale 
condition in the notification No. Pro (5 ) 2613 / 08 dated 
12 - 6 - 2008 published in Gazette No . 26 dated 24 - 6 - 2008. 

Sealed tenders are invited for the above Tender / 
Auction sale . The Tender form will be issued from this 
officer till 1 p . m . on the same day. The filled up tender 
form should be submitted before to 2 .30 p .m . and will not 
be accepted after 2 . 30 p .m . Those people who have 
submitted tender form will only be permitted to participate 
in tender /auction . 

The sealed tender form shall be opened at 3 p.m . and 
decided immediately after the auction in the presence of 
the tenderers present. If the date of auction happens to 
be public Holiday /Harthal and nobody came forward to 
participate in tender/auction sale on 6 - 11 - 2008 the same 
will be conducted on 7 - 11- 2008 at the same place and time. 

More details of sale condition of Tender/Auction can 
be had from this office or Range Office , Olavkkode/ 
- Walyar/ Ottappalam during office hours. 

The sale notification will also be available in the 
- website www.keralaforest. org and www.fimiskerala . org , 

SCHEDULE 
Details of Machineries — Machineries in Elappully 

Essential Oil Industires , Pattathalachy , 
Elappully, Palakkad , involved in offence 
No. 17 /04 registered in Walayar Forest Range 
and confiscated to Government vide Order 
No. 02. OR . 17/ 04, dated 25 - 1 -2006 of 

Divisional Forest Officer, Palakkad . 
EMD - Rs. 5 ,100 . 
Cost of Tender Form -Rs. 400 + VAT. 


Last date and time for supply of tender form 
6-11- 2008, 1 p. m . 

Last date and time for receipt of tender form 
6 -11 - 2008, 2 .30 pm. 

Place , date and time of tender/auction - Divisional 
Forest Office , Railway Colony, Palakkad at 6 - 11 - 2008 , 
3 p. m . 

CONDITIONS 
| 1 . The persons who intend to participate in tender/ 

auction may examine the consficated materials in 
Elappully Essential Oil Industries , Pattathalachy, 
Elappully, Palakkad with permission and presence of 
Range Officer, Walayar. No complaints about 
machineries will be considered after Tender /Auction . 
The persons who intend to particiapte in tender / 
auction should produce any of the following to 
prove their identity ( 1) certificate obtained from the 
Village Officer (2 ) Election Identity Card (attested ) 

(3) Passport ( attested ). 
3 . The tender form will not be accepted after the time 

| prescribed. 
4 . The tender form in which the highest amount quoted 

will be submitted to higher officers for consideration 
and confirmation and EMD amount remitted by 
others will be paid back . 
The successful bidder should remit the 35 % of sale 
value, including EMD on the Auction day itself, if 
the sale value is higher than EMD amont. The 
balance amount & other taxes should be remitted 
and remove the machineries within 40 days from the 
date of confirmation . If the same is not removed 
within the 40 days, another 30 days time will be 
granted to remove the machineries on request of 
bidder. The balance amount with 18 % interest and 
Rs. 20 per day for ground rent should be remitted for 
the above 30 days. 
If the machineries are not removed within the above 
period , the same shall be re -auctioned at the risk and 
loss of defaulter and amount remitted by the defaulter 
will be forfeited to Government. If the sale value in 
the reauction is lower than the amount bid earlier, 
action will be taken to recover loss amount from 

dafaulter. 
7 . The Tender /Auction shall be cancelled or changes 

made, if it is necessary, subject to the discretionary 
power of the Divisional Forest Officer. 

വാളയാർ ഫോറസ്റ്റ് റെയിഞ്ചിൽ രജിസ്റ്റ ർ ചെയ്ത് 
ഒ. ആർ. 17 / 2004 -ാം നമ്പർ കേസ്സിലുൾപ്പെട്ടതും പാലക്കാട് 
ഡിവിഷണൽ ഫോറസ്റ്റാഫീസറുടെ ഓ2. ഒ.ആർ. 17/ 2004 തീയതി, 
25 - 1 - 2006 -ാം നമ്പർ ഉത്ത ര വ പ കാരം സർക്കാരിലേക്ക് 
കണ്ടുകെട്ടിയ തു മായ എലപ്പുള്ളിഎസെൻഷ്യൽ ഓയിൽ 
ഇൻ സീസ്, പട്ട ത്ത ലച്ചി, എലപ്പുള്ളി, പാലക്കാട് എന്ന 
സ്ഥാപനത്തിലെ യന്ത്രസാമഗ്രികൾ ഇപ്പോഴുള്ള സ്ഥിതിയിലും 
അവസ്ഥയിലും ദർഘാസ്/ ലേല അടിസ്ഥാനത്തിൽ വിൽപ്പന 
നട ത്തു ന്നു . പ്രസ്തുത വിൽപ്പ ന യ് ക്കായി സീലു വച്ച 


ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസ് ഫോറങ്ങൾ 
ഈ ഓഫീസിൽ അപേക്ഷിക്കുന്ന മുറയ്ക്ക് 2008 നവംബർ 6 -ാം 
തീയതി ഉച്ചയ്ക്ക് 1 മണിവരെ ലഭിക്കുന്നതായിരിക്കും. പൂരിപ്പിച്ച് 
സീലു വച്ച ദർഘാസുകൾ അന്നേദിവസം ഉച്ചയ്ക്കുശേഷം 
2.30 മണിവരെ ഈ ഓഫീസിൽ സ്വീകരിക്കുന്നതും അന്നേ 
ദിവസം 3.00 മണിക്ക് ദർഘാസുകൾ സമർപ്പിച്ചവരെമാത്രം 
പങ്കെടുപ്പിച്ചു കൊണ്ട് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ 
അ ദ്ദേഹം അ ധി കാ ര പ്പെ ടു ത്തു ന്ന മറ്റ് ഉദ്യോ ഗസ്ഥനോ 
പ്രസ്തുത യന്ത്രസാമഗ്രികളുടെ ലേലം ചെയ്യുന്നതും ലേലത്തി 
നു ശേഷം ദർഘാസുകൾ തുറക്കുന്നതുമായിരിക്കും. ലേല 
ത്തിലോ ദർഘാസിലോ കൂടുതൽ തുക വാഗ്ദാനം ചെയ്യുന്ന 
വരുടെ പേരിൽ വിൽപ്പന ഉറപ്പിക്കുന്നതായിരിക്കും. 24 -6- 2008 
- ലെ 26 -ാം നമ്പർ ഗസറ്റിൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ 
( പാട്ടക്ഷൻ) പോ ( 5) 2613/ 2008 തീയതി 12 -6 -2008 പ്രകാരം 
വിജ്ഞാപനം ചെയ്ത ലേല നിബന്ധനകൾ ഈ ലേലത്തിനും 
ബാധകമായിരിക്കും. 
- ദർഘാസ്/ ലേലം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾക്ക് 
ഈ ഓഫീസിലോ വാളയാർ, ഒലവക്കോട്, ഒറ്റപ്പാലം എന്നീ 
ഫോറസ്റ്റ് റെയിഞ്ചാഫീസിലോ ബന്ധപ്പെട്ടാൽ അറിയാവുന്ന 
താണ്. കൂടുതൽ വിവരങ്ങളും ദർഘാസ്/ ലേലം സംബന്ധിച്ച് 
നിബന്ധനകളും ചുവടെ ചേർക്കുന്നു. 
യന്ത്രസാമഗ്രികളുടെ വിവരങ്ങൾ വാളയാർ ഫോറസ്റ്റ് റെയി 

ഞ്ചിൽ രജിസ്റ്റർ ചെയ്ത ഒ. ആർ. 17 / 04 നമ്പർ കേസ്സി 
ലുൾപ്പെട്ടതും പാലക്കാട് ഡിവിഷണൽ ഫോറസ്റ്റാഫീ 
സറുടെ ഓ2. ഒ.ആർ. 17/04 തീയതി 25- 1- 2006 -ാം നമ്പർ 
ഉത്തരവു പ്രകാരം സർക്കാരിലേക്ക് കണ്ടുകെട്ടിയതുമായ 
എലപ്പുള്ളിഎസെൻഷ്യൽ ഓയിൽ ഇൻഡ സ്ട്രീസ്, 
പട്ട ത്ത ലച്ചി, എലപ്പുള്ളി, പാലക്കാട് എന്ന സ്ഥാപ ന 
ത്തിലെ യന്ത്രസമഗ്രികൾ. 


നിരതദ്രവ്യം -രൂപ 5100. 


ദർഘാസ് ഫോറം വില - രൂപ 400 + മൂ . വ . നി . 


ദർഘാസ് ഫോറം ലഭിക്കുന്ന അവസാന തീയതിയും 
- സമയവും - 6 -11- 2008 ഉച്ചക്ക് 1 മണിവരെ. 


6 . 


It 


ദർഘാസ് ഫോറം സമർപ്പിക്കേണ്ട അവസാന തീയതിയും 
സമയവും - 6- 11 - 2008 ഉച്ചക്ക് 2.30 മണിവരെ. 

ദർഘാസ്/ ലേല സ്ഥലം, തീയതി, സമയം - ഡിവിഷണൽ 
ഫോറസ്റ്റാഫീസ്, റെയിൽവേ കോളനി, പാലക്കാട് 6- 11 - 2008 
ഉച്ചയ്ക്ക് ശേഷം 3 മണി. 


- മേൽപ്പറഞ്ഞിട്ടുള്ള ദിവസം ലേലം നടക്കാതെവന്നാൽ 
അടുത്ത പ്രവൃത്തി ദിവസം ടി സ്ഥലത്തും സമയത്തും വച്ച് 
ലേലം നടത്തുന്നതാണ്. 


ലേലനിബന്ധനകൾ 


-- 1. വിൽപ്പനയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ യന്ത 

സാ മഗികൾ ആഫീസ് സമ യ ങ്ങ ളിൽ വാള യാർ 
റെയിഞ്ചാഫീസറുടെ അനുവാദത്തോടെ പരിശോധിക്കാവു 
ന്ന താണ്. ലേലം ഉറപ്പിച്ച ശേഷം ആയത് സംബന്ധി 

ക്കുന്ന യാതൊരു പരാതിയും പരിഗണിക്കുന്നതല്ല . 
-- 2. ദർഘാസ് ഫോറം ആവശ്യമുള്ളവർ അവരെ തിരിച്ചറിയുന്ന 

തിന് ബന്ധപ്പെട്ട വില്ലേജ് ആഫീസർ നൽകിയ സർട്ടി 
ഫിക്കറ്റ്/ ഇലക്ഷൻ കമ്മീഷൻ നൽകിയ തിരിച്ചറിയൽ 


കാർഡ് പാസ്പോർട്ട് ഇതിൽ ഏതെങ്കിലും ഒന്നിന്റെ 9. മേൽ പറഞ്ഞ സമയ പരിധിക്കുള്ളിൽ നീക്കം ചെയ്യാത്ത 
സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് ഹാജരാക്കേണ്ടതാണ്. 

യന്ത സാ മഗികൾ വീണ്ടും ലേല ത്തിലോ ടെണ്ടർ 
3. നിശ്ചിത സമയത്തിനു ശേഷം ലഭിക്കുന്ന ദർഘാസുകൾ അടിസ്ഥാനത്തിലോ മുൻ ലേലക്കാരന്റെ നഷ്ടോത്തരവാദി 
സ്വീകരിക്കുന്നതല്ല. 

ത്വ ത്തിൽ വിൽക്കു ന്നതും മു ൻ ലേല ത്തുക 
4. കൂടുതൽ തുകയ്ക്കുള്ളദർഘാസുകൾ മേലധികാരത്തി 

സർക്കാരിലേക്ക് കണ്ടു കെട്ടുന്നതാണ്. ടി ലേലത്തിൽ 
ലേക്ക് അംഗീകാരത്തിനായി അയക്കുന്നതും മറ്റു ദർഘാ 

സർക്കാരിലേക്ക് നഷ്ടം വരികയാണെങ്കിൽ മുൻ 
സു കാർ നൽകിയ നിരതദവ്യം ലേലം പൂർത്തിയായ 

ലേലക്കാരനിൽ നിന്നും നഷ്ടം വരുന്ന തുക ഈടാക്കു 
- ശേഷം തിരിച്ച് നൽകുന്നതുമാണ്. 

വാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതും ലാഭം കിട്ടുകയാ 

ണെങ്കിൽ സർക്കാരിലേക്ക്മുതൽ കൂട്ടുന്നതുമായിരിക്കും. 
5. ദർഘാസ് ഫോറം ലേലദിവസം ഉച്ചയ്ക്ക് 1 മണിവരെ 
മാത്രമേ അപേക്ഷകർക്ക് നൽകുകയുള്ളൂ. 

10 . ദർഘാസ് സ്വീകരിക്കേണ്ട ദിവസം പൊതു ഒഴിവു 
- 6. ദർഘാസ് സംഖ്യ നിരതദ്രവ്യ സംഖ്യയിൽ കൂടുതലാണ 

ദിവ സ മായി വന്നാൽ അടുത്ത പവ്യ ത്തി ദി വസം 
ങ്കിൽ ദർഘാസ്/ ലേല സംഖ്യയുടെ 35 ശതമാനം ( നിരത 

പ്രസ്തുത സ്ഥലത്തും സമയത്തും ദർഘാസു കൾ 
ദ്രവ്യം ഉൾപ്പെടെ) ലേല ദിവസം തന്നെ ഒടുക്കേണ്ടതാണ്. 

സ്വീകരിക്കുന്നതായിരിക്കും. 
7. ദർഘാസുകൾ സ്വീകരിക്കുന്നതിനും നിരാകരിക്കുന്നതിനു - 11. ലേലത്തിൽ ഉൾപ്പെടു ത്തി യിട്ടുള്ള യന്ത്ര സാമഗ്രികൾ 
മുള്ള പൂർണ്ണ അധികാരം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനിൽ ഏതെങ്കിലും കാരണവശാൽ ലേലത്തിൽ നിന്ന് ഒഴിവാക്ക 
നിക്ഷിപ്തമായിരിക്കും. 

ണമെന്ന് ബോധ്യമാവുകയാണെങ്കിൽ അപ്രകാരം ചെയ്യുന്ന 
- 8. ദർഘാസുകൾ അംഗീകരിച്ചതായി അറിയിക്കുന്ന തീയതി തിനോ ലേലം പൂർണ്ണമായും റദ്ദ് ചെയ്യുന്നതിനോ ഉള്ള 

മുതൽ 40 ദിവസത്തിനകം ബാക്കി ലേല സംഖ്യയും അധികാരം ഡിവി ഷ ണൽ ഫോറസ്റ്റ് ഓഫീസ്റിൽ 
നിയമപ്രകാരമുള്ള നികുതികളും അടച്ച് യന്ത്രസാമഗ്രികൾ 

നിക്ഷിപ്തമായിരിക്കുന്നതാണ്. 
നീക്കം ചെയ്യേണ്ട താ ണ്. ടി 40 ദിവസത്തിനുള്ളിൽ 
ബാക്കി സംഖ്യ യും നികു തി കളും അടച്ച് യന്ത 
സാമഗ്രികൾ നീക്കം ചെയ്തില്ലായെങ്കിൽ ദർഘാസുകൾ 

Divisional 

( Sd.) 
ആവശ്യപ്പെടുന്ന പക്ഷം ബാക്കി സംഖ്യയും 18 ശതമാനം 

Forest Office, 

Divisional Forest Officer. 
പലി ശയും ദിവ സ ത്തിൽ 20 രൂപ തറ വാ ട ക യും 

Palakkad. 

(For and on behalf of the 
വസൂലാക്കി യന്ത്ര സാമഗ്രികൾ നീക്കം ചെയ്യാൻ 30 

Governor of Kerala ) 
ദിവസത്തെ അവധികൂടി അനുവദിക്കുന്നതായിരിക്കും. 


